Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 12 -14 


GOVERN 


കരള 


ലുള്ള സർക 


NMENT OF 


ക്കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 


Vol . LVIII 
വാല്യം 57 ) 


14th February 2012 
2012 ഫെബ്രുവരി 14 
25th Magha 1933 
1933 മാഘം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സ്റ്റേഷനറി വകുപ്പ് 


ദർഘാസ് പരസ്യം 
[ നമ്പർ 1/2011- 12) 


നമ്പർ 5325/എ1/2011 /ആർ.എസ്. റ്റി . 


2012 ജനുവരി 4. 


- 1. 2012 ഏപ്രിൽ 1 മുതൽ 2013 മാർച്ച് 31 
വരെയുള്ള ഒരു വർഷ കാലയളവിൽ സ്റ്റേഷനറി വകുപ്പിന്റെ 
തിരു വ ന ന്ത പുരം മേഖലാ സ്റ്റേഷനറി സ്റ്റോറുകളിലേക്ക് 
തിരു വ ന ന്ത പുരം സെൻട്രൽ റെയിൽ വേ സ്റ്റേഷൻ, 
പരിസരത്തുള്ള മറ്റ് പാഴ്സൽഓഫീസുകൾ എന്നിവിടങ്ങളിൽ 
നിന്നും എത്തിച്ചേരുന്ന ചരക്കുകൾ കരാർ വ്യവസ്ഥയിൽ 
ഏറ്റെടുത്ത്എത്തിക്കു ന്ന തിന് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളു ന്നു . ഗതാ ഗതി കയറ്റിറക്ക് കരാർ ദർ ഘാ സ് 
നമ്പർ 1/ 2011 - 12 എന്ന മേലെ ഴു ത്തോടു കൂടിയ മുദ്രവച്ച 
ദർഘാസുകൾ 22- 3- 2012 -ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് 
അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ, മേഖലാ സ്റ്റേഷനറി 
ഓഫീസ്, തിരു വ ന അ പു രം - 33 എന്ന വിലാ സ ത്തിൽ 
ലഭിച്ചിരിക്കണം. നിശ്ചിത തീയതിയും സമയത്തിനും ശേഷം 
ലഭിക്കുന്ന ദർഘാസു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


- 2. ദർഘാസുകൾ 2012 മാർച്ച് 22 -ാം തീയതി 3 മണിക്ക് 
അ സി സ്റ്റന്റ് സ്റ്റേഷനറി കൺ ടോ ള റോ അ ദ്ദേ ഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


( 7) തിരുവനന്തപുരത്തെ മുഖ്യ സ്റ്റേഷനറി സ്റ്റോറിൽ 
നിന്നും മേഖലാ സ്റ്റോറിലെ രണ്ടാം നിലയിലേക്കും അവിടെ 
- നിന്ന് വർക്ക് ഷോപ്പിലേക്കും അവിടെ നിന്നും മറിച്ചും 
ആഫീസ് മെഷീനുകൾ സ്റ്റോർ കീപ്പറുടെ നിർദ്ദേശാനുസരണം 
എത്തിച്ച് അടുക്കിവയ്ക്കുക. 


3. ദർഘാസ് ഫോറം 2012 മാർച്ച് 21 -ാം തീയതി 
3 മണിവരെ തിരു വ ന ന്ത പുരം അസിസ്റ്റന്റ് സ്റ്റേഷനറി 
കൺട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം അസ്സലിന് 416 ( 400 + 4.04 % മൂല്യവർദ്ധിത 
നികുതി)- ഉം, ഡ്യൂപ്ലിക്കേറ്റിന് 208 (200 + 4.04 % മൂല്യവർദ്ധിത 
നികുതി) - ഉം വിലയായി നൽകേണ്ടതാണ്. 


- ( 8 ) മുഖ്യ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നും മേഖലാ 
സ്റ്റോറിലേക്ക് തലച്ചുമടായി സാധനങ്ങൾ എടുത്തുവയ്ക്കുകയും 
അതുപോലെ മറിച്ചും ചെയ്യുക. 


( എ ) താഴത്തെ നില 
( ബി ) ഒന്നാം നില 
( സി ) രണ്ടാം നില 


- നിരതദ്രവ്യം, പ്രാഥമിക കരാർ ഉടമ്പടി എന്നിവയില്ലാതെ 
ദർഘാസുകൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല . 


കൂടുതൽ വിവരങ്ങൾ “അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ, 
മേഖലാ സ്റ്റേഷനറി ഓഫീസ്, തിരുവനന്തപുരം- 33 - ൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


( 9 ) മുഖ്യ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നും മേഖലാ 
സ്റ്റോറി ലേക്ക് തലച്ചു മ ടായി ഫർണീച്ചർ, ഫോട്ടോ സ്റ്റാറ്റ് 
മെഷീ നു കൾ, കമ്പ്യൂട്ടർ എന്നീ സാധ ന ങ്ങൾ എടു ത്തു 
വയ്ക്കുകയും അതുപോലെ മറിച്ചും ചെയ്യുക. 


- 4. ഗതാഗത കയറ്റിറക്ക് കരാർ പ്രകാരം കരാറുകാരൻ 
ചെയ്യേണ്ട ജോലിയുടെ വിവരം താഴെ കൊടുക്കുന്നു : 


- (1) തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, 
പരിസരത്തുള്ള മറ്റ് പാഴ്സൽഓഫീസുകൾ എന്നിവിടങ്ങളിൽ 
നിന്നും എത്തിച്ചേരുന്ന ചരക്കുകൾ ഏറ്റെടുത്ത് സ്റ്റേഷനറി 
വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി സ്റ്റോറിലേക്കും 
തിരിച്ചും എത്തിക്കുക. 

(2 ) റെയിൽവേ ഗുഡ്സ് ഷെഡ്, കൊച്ചുവേളിയിൽ 
നിന്ന് ചരക്കുകൾ ഏറ്റെടുത്ത് തിരുവനന്തപുരം മേഖലാ 
സ്റ്റേഷനറി സ്റ്റോറിൽ എത്തിക്കുക. 


( എ ) താഴത്തെ നില 
( ബി ) ഒന്നാം നില 

( സി ) രണ്ടാം നില 
- ( 10 ) തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ഓഫീസിൽ 
നിന്നും സ്റ്റേഷനറി സാധനങ്ങൾ സെകട്ടേറിയറ്റിലെ മിനി 
സ്റ്റോറിലേക്ക് പിക്ക്- അപ്പ് വാനിൽ കൊണ്ടു പോയി സ്റ്റോർ 
കീപ്പറുടെ നിർദ്ദേശാനുസരണം അടുക്കിവയ്ക്കുക. ( വാഹന 
ത്തിന്റെ ചെലവ്, ഇറക്കുകൂലി, അട്ടിക്കൂലിഎന്നിവ ഉൾപ്പെടെ). 

ക്വിന്റെ ലി നാണ് നിരക്ക് കാണിക്കേണ്ട ത് . ദർഘാസ് 
സ്വീക രിച്ച തി നു ശേഷം കരാറു കാ രന്റെ ഭാഗത്തു നിന്നും 
പുതുക്കുവാനുള്ള അപേക്ഷ പരിഗണിക്കുന്നതല്ല . 


വ്യവസ്ഥകൾ 


(3 ) സാധനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ ഗുഡ്സ് 
ഷെഡ്ഡിലോ പാക്കിംഗ് പൊട്ടിച്ച് ഓപ്പൺ ഡെലിവറിയായി 
നൽകുമ്പോൾ അതേറ്റുവാങ്ങുന്നതിന് സഹായിക്കുക. 


(4 ) കടലാസ്സുകെട്ടുകൾ, മറ്റ് കെട്ടുകൾ, വീഞ്ഞപ്പെട്ടിയി 
ലുള്ള പാഴ്സൽ, മറ്റ് പാഴ്സലുകൾ എന്നിവ പൊളിക്കുകയും 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം മേഖലാ 
സ്റ്റോറിൽ റാക്കുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ അട്ടിവയ്ക്കുക. 


( എ ) താഴത്തെ നില 
( ബി) ഒന്നാം നില 
( സി ) രണ്ടാം നില 


( 5 ) സ്റ്റോറിനകത്തു നിന്നും സാധനങ്ങൾ എടുത്ത് 
ലോറിയിൽ കയറ്റി വയ്ക്കുക. ലോറിയിൽ നിന്നും സാധനങ്ങൾ 
ഇറക്കി സ്റ്റോറിൽ അടുക്കിവയ്ക്കുക. 


- 1. ദർഘാ സു കാ രൻ ദർഘാ സി നോ ടൊപ്പം - 3,000 
(മൂവായിരം രൂപ മാത്രം) നിരതദ്രവ്യമായി ഹാജരാക്കണം. 
നിരതദ്രവ്യം പണമായോ അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളറുടെ 
പേരിലെടുത്ത് സ്ഥിരനിക്ഷേപമായോ ഹാജരാക്കാവുന്നതാണ്. 
എന്നാൽ ദർഘാസ് കരാറിനോടൊപ്പം പണമായി നിരതദ്രവ്യം 
അയയ്ക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ഷെഡ്യൂൾ ബാങ്കിൽ 
നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളറുടെ പേരിൽ 
സ്വീകരിച്ചതോ കരാറുകാരന് സ്വന്തം പേരിൽ സ്വീകരിക്കുകയും 
അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർക്ക് പിൻ വ ലി ക്കാൻ 
അവകാശമുറപ്പിച്ചിട്ടുള്ളതുമായ സ്ഥിര നിക്ഷേപ രസീതോ 
നിര ത ദ വ്യമായി നൽകാവു ന്നതാണ്. എന്നാൽ ടി സ്ഥിര 
നിക്ഷേപം ആറ് മാസത്തിൽ കുറഞ്ഞ കാലയളവിലേക്കുള്ളത് 
ആയിരിക്കാൻ പാടില്ല . പരാജിത ദർഘാസുകാരുടെ നിരതദ്രവ്യം 
കരാർ ഉറപ്പിച്ചതിനുശേഷം മടക്കി നൽകുന്നതാണ്. നിയുക്ത 
കരാറുകാരന്റെ അഭ്യർത്ഥനപ്രകാരം നിരതദ്രവ്യം അന്തിമകരാർ 
ഉട മ്പടി യോ ടൊപ്പം ടിയാൻ ഹാജ രാ ക്കുന്ന സുരക്ഷിത 
നിക്ഷേപത്തിൽ തട്ടിക്കിഴിക്കുന്നതാണ്. 

2. ദർഘാസുകാരൻ അയാളുടെ ദർഘാസിനോടൊപ്പം 
കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ യഥാവിധി 
തയ്യാറാക്കിയതും ഒപ്പുവച്ചിട്ടുള്ളതുമായ ഒരു പ്രാഥമിക കരാർ 
ഉടമ്പടി ഹാജരാക്കേണ്ടതാണ് ( പ്രാഥമിക കരാർ ഉടമ്പടിയുടെ 
മാതൃക ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്). നിരതദ്രവ്യവും പ്രാഥമിക 
കരാർ പ്രതവും ഇല്ലാത്ത ദർഘാ സു കൾ നിരു പാ ധികം 
നിരസിക്കുന്നതാണ്. 


( എ ) താഴത്തെ നില 
( ബി ) ഒന്നാം നില 
( സി ) രണ്ടാം നില 


(6) പായ വീഞ്ഞപ്പെട്ടി/ചണച്ചാക്ക് തുടങ്ങിയ പാക്കിംഗ് 
സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും സ്റ്റോർ കീപ്പറുടെ 
നിർദ്ദേശാനുസരണം ഒരു സ്ഥലത്തു നിന്നും മാറ്റി മറ്റൊരു 
സ്ഥലത്തേക്ക് അടുക്കിവയ്ക്കുക ( റീ - സ്റ്റോക്കിംഗ്). 


3. അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ അംഗീകരിക്കുന്ന 7 . സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുമ്പോഴോ ഇറക്കു 
തിനുമുമ്പ്ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകാരൻ തന്റെ മ്പോഴോ നിർദ്ദിഷ്ട സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിനിടയ്ക്കോ 
ദർഘാസ് പിൻവലിച്ചാൽ അയാളുടെ നിരതദ്രവ്യം സർക്കാരി ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുകയോ നശിക്കുകയോ 
ലേക്ക് കണ്ടു കെട്ടുകയും പ്രാഥമിക കരാർ പ്രകാരം മേൽ ചെയ്താലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാരനായിരിക്കും. 
നട പടികൾ സ്വീക രി ക്കു ന്ന തു മാ ണ്. കരാർ ലഭിക്കുന്ന ഇത് സംബന്ധിച്ച് സ്റ്റേഷനറി കൺട്രോളർ നിശ്ചയിക്കുന്ന 
ദർഘാസുകാരൻ ഏഴ് ദിവസത്തിനകം 15,000 (രൂപ പതിനയ്യാ നഷ്ടപരിഹാരം അംഗീകരിച്ച് നഷ്ടം സർക്കാരിലടയ്ക്കുവാൻ 
യിരം മാത്രം) സുരക്ഷിത നിക്ഷേ പത്തോടൊപ്പം കേരള കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത്രത്തിൽ എല്ലാ വ്യവസ്ഥകളും 
ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു അന്തിമ കരാർ ഉടമ്പടി - 8 . കരാർ ജോലി ചെയ്യു ന്ന വർ സ്റ്റോർ കീപ്പർ 
സമർപ്പി ക്കേ ണ്ട താ ണ് . ഉട മ്പടി പ്രത ത്തിന്റെ എ ല്ലാ നിർദ്ദേ ശിക്കുന്നപകാരം ജോലികൾ നിർവ്വ ഹി ക്കു വാൻ 
പേജുകളിലും കരാറുകാരൻ ഒപ്പിടേണ്ടതും ഒരു ഗസറ്റഡ് ബാദ്ധ്യസ്ഥനായിരിക്കും. 
ഉദ്യോഗസ്ഥൻ/ അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ സാക്ഷ്യ 
പ്പെടുത്തേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം കരാറുകാരൻ 

( എ ) ജോലികൾ നിർവ്വഹിക്കുന്നതിന്റെ കാലതാമസം 
സു ര ക്ഷിത നിക്ഷേ പവും അന്തിമ കരാർ ഉട മ്പ ടിയും ഒഴിവാക്കുന്നതിന് സ്റ്റോർ കീപ്പർ നിർദ്ദേശിക്കുകയാണെങ്കിൽ 
ഹാജരാക്കാതെയിരുന്നാൽ കരാർ കരാറുകാരന്റെ ചെലവിലും 

കൂടുതൽ ജോലിക്കാരെ കരാറുകാരൻ ഏർപ്പെടുത്തേണ്ടതാണ്. 
ഉത്ത ര വാ ദി ത്വ ത്തിലും റദ്ദ് ചെയ്യു ന്ന താ ണ് . നിർദ്ദിഷ് 
സമയപരിധിക്കുള്ളിൽ അന്തിമകരാർ ഉടമ്പടി ഹാജരാക്കുന്നതിൽ 

- ( ബി ) കരാറുകാരനോ അയാളുടെ പ്രതിനിധിയോ 
വീഴ്ചവരുത്തിയാൽ കരാറുകാരൻ ദർഘാസ് പിൻവലിച്ചതിന് 

ജോലി ചെയ്യിക്കേണ്ട അവസരത്തിൽ സ്റ്റോർ കീപ്പറുമായോ 
തുല്യമായി കണക്കാക്കി നിരതദ്രവ്യതുക സർക്കാരിലേക്ക് 

സ്റ്റോർ കീപ്പർ നിർദ്ദേ ശി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നു മാ യോ 
കണ്ടു കെട്ടുന്നതും പ്രാഥമിക കരാർ ഉടമ്പടി പ്രതത്തിലെ 

ബന്ധപ്പെടേണ്ടതുമാണ്. 
വ്യവസ്ഥകളനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്. 
( എ ) ജോലിക്ക് പര മാ വധി കുറഞ്ഞ നിരക്ക് 

9. കരാർ കാലാവധിക്കു ശേഷവും വകുപ്പിൽ നിന്നും 
കാണിക്കുന്ന ദർഘാസുകാരന് അനുകൂലമായിട്ടായിരിക്കും കരാർ ആ വ ശ്യ പ്പെടു ക യാ ണെ ങ്കിൽ അടുത്ത കരാർ നില വിൽ 
നിശ്ച യി ക്കു ക . എങ്കിലും യുക്ത മെന്ന് തോന്നു മ്പോൾ 

വരു ന്ന തു വരെ ടി ജോലികൾ മേൽപ്പറഞ്ഞ നിരക്കിലും 
നിരക്കുകൾ മൊത്തത്തിൽ ഇനം തിരിച്ച് പരിശോധിച്ച് നിശ്ചയി വ്യവസ്ഥകളിലും ചെയ്യുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
ക്കുവാൻ അധികാരം അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 

10. ഓരോ മാസവും ചെയ്ത ജോലിക്ക് ( സ്റ്റോർ കീപ്പർ 

നൽ കു ന്ന രസീത് സഹി തം ) അടുത്ത മാസം 
( ബി ) റെയിൽ വേ സ്റ്റേഷൻ, മറ്റ് പാഴ്സൽ 

ആദ്യ വാരത്തിൽ തന്നെ ബില്ല് മൂന്ന് പകർപ്പുകൾ സഹിതം 
ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും ചരക്ക് ഏറ്റെടുത്ത് 

അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
സ്റ്റേഷനറി സ്റ്റോറിൽ എത്തിക്കുന്ന ജോലികൾക്ക് നൽകുന്ന 
നിരക്ക്, ചരക്ക് ഏറ്റെടുക്കുന്ന സ്ഥലത്ത്ചെയ്യേണ്ടിവരുന്ന 

( എ ) ക യ റ്റി റക്ക് നിരക്ക് പൈസ ഒഴിവാക്കി 
കയറ്റിറക്ക് ജോലിയുടെ കൂലികൂടി ചേർത്തതായിരിക്കണം. 

രൂപയിലേക്ക് ക്രമപ്പെടുത്തി രേഖപ്പെടുത്തേണ്ടതാണ്. 
വാഗൺ ലോഡായി റെയിൽവേ സ്റ്റേഷനിലും ഗുഡ് സ് 
ഷെഡ്ഡിലും എത്തുന്ന ചരക്ക് ഏറ്റെടുക്കുമ്പോൾ വകുപ്പധികാരി 

11. ജോലി നിർവ്വഹണത്തിൽ ഭാഗികമായിപ്പോലും വീഴ്ച 
യുടെ നിർദ്ദേശാനുസരണം അവ അടുക്കി വയ്ക്കുന്നതിനും 

വരുത്തുന്ന കരാറുകാരൻ ഒരു സമയത്ത് - 1,000 ( ആയിരം 
വീണ്ടും ഭാര നിർണ്ണയം വേണ്ടി വ രു മ്പോൾ പ്രത്യേകം 
ചാർജ്ജില്ലാതെ അങ്ങനെ ചെയ്യുന്ന തിനും കരാറുകാരൻ 

- രൂപ മാത്രം) വരെ സ്റ്റേഷനറി കൺട്രോളർ നിർദ്ദേശിക്കുന്ന 
ബാദ്ധ്യസ്ഥനാണ് ( ഈ വക ജോലിയുടെ കൂലികൂടി കരാർ രസീത് പിഴ ഒടുക്കുവാൻ ബാദ്ധ്യസ്ഥനാണ്. മാത്രമല്ല കരാർ 
നിരക്കിൽ ഉൾപ്പെടുത്തേണ്ടതായിരിക്കണം). 

ജോലി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു വ്യക്തിയെയോ 

ഏജൻസിയെയോ കൊണ്ട് ചെയ്യിച്ച് തൻമൂലം ഉണ്ടായേക്കാ 
4. കരാറുകാരൻ - 50,000 (രൂപ അമ്പതിനായിരം )- ന്റെ 

വുന്ന നഷ്ടം കരാറുകാരനിൽനിന്നോ അയാളുടെ വസ്തുവക 
റവന്യൂ വകു പ്പിൽ നിന്ന് ലഭി ക്കു ന്ന തു മായ ഒരു 

കളിൽനിന്നോ ഈടാക്കുന്നതിന് സ്റ്റേഷനറി കൺട്രോളർക്ക് 
സോൾവെൻസി സർട്ടിഫിക്കറ്റോ/തുല്യ തുകയ്ക്കുള്ളബാങ്ക് 

അധികാരം ഉണ്ടാ യി രിക്കും. ഇക്കാ ര്യ ത്തിൽ സ്റ്റേഷനറി 
ഗ്യാരന്റിയോ കരാർ അ നു വ ദിച്ച് ഒരാഴ്ച്ച ക്കു ള്ളിൽ 
ഹാജരാക്കണം. ടി സർട്ടിഫിക്കറ്റ് ദർഘാസ് പരസ്യ തീയതിക്ക് 

- കൺട്രോളറുടെ തീരുമാനം അന്തിമമായിരിക്കും. 
ശേഷം ലഭിച്ചതായിരിക്കണം. 


- 5 . കരാർ ഭാഗികമായി അനു വാദിക്ക പ്പെട്ടാലും അത് 
ഏറ്റെടുത്ത് നിർവ്വഹിക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


- 6. മുകളിൽപ്പറഞ്ഞ സ്റ്റേഷനറി സ്റ്റോറുകളിലേക്കല്ലാതെ 
പ്രസ്തുത സ്ഥലത്തുതന്നെ മറ്റേതെങ്കിലും കെട്ടിടത്തിലേക്കോ/ 
സ്റ്റേഷ നറി വകു പ്പിന്റെ ഒരു സ്റ്റോറിൽ നിന്നും മറ്റൊരു 
സ്റ്റോറിലേക്കോ സാധനസാമഗ്രികൾ എത്തിക്കേണ്ടിവന്നാലും 
അവിടെനിന്നും കൊണ്ടുവരുന്നതിനും അസിസ്റ്റന്റ് സ്റ്റേഷനറി 
കൺട്രോളർ നിശ്ചയിക്കുന്ന ആ നു പാ തിക നിരക്കിൽ ടി 
ജോലികൾ നിർവ്വഹിക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


12. 1961- ലെ ആദായ നികുതി നിയമത്തിലെ 194 ( സി ) 
വകുപ്പനുസരിച്ച് ടി നിയമത്തിൽ സർക്കാർ കാലാകാലങ്ങളിൽ 
വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും കരാറുകാരനിൽ നിന്നും 
ആദായ നികുതിയും മറ്റും കരാറുകാരന് ചെല്ലേണ്ട തുകയിൽ 
നിന്നും നിയമാനുസൃതമായി ഈടാക്കുന്നതാണ്. 


13. ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള ദർഘാസ് ഫോറം 
യഥാവിധി പൂരിപ്പിച്ച് അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ, 
മേഖലാ സ്റ്റേഷനറി ഓഫീസ്, തിരുവനന്തപുരം- 33 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


14. മുകളിൽ സൂചിപ്പിച്ച് ഒന്നും രണ്ടും വിഭാഗങ്ങളിലെ 
ജോലി കൾ ഏറ്റെടുത്ത കരാ റു കാ രൻ താഴെപറയുന്ന 
കാര്യങ്ങൾകൂടി അവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. 


( എ ) മേഖലാ സ്റ്റേഷനറി ആഫീസിനായി സാധന 
സാമഗ്രികൾ റെയിൽവേ സ്റ്റേഷനിലോ റെയിൽവേ ഗുഡ്സ് 
ഷെഡ്ഡിലോ മറ്റ് പാഴ്സൽഓഫീസുകളിലോ എത്തിയിട്ടുണ്ടാ 
എന്ന് ദിവ സേന അ ന്വേ ഷി ക്ക ണം . സാ ധ ന ങ്ങ ൾ 
എത്തിയിട്ടുണ്ടെങ്കിൽ വിവരം ഉടൻതന്നെ മേഖലാ സ്റ്റേഷനറി 
സ്റ്റോർ കീപ്പറെ രേഖാമൂലം അറിയിക്കുകയും വേണം. 


( ബി ) ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേ ശാ നു 
സരണം വാഗണുകളിൽ നിന്നും ചരക്ക് ഇറക്കി വെയ്ക്കുക, 
അവ ലോറിയിലോ മറ്റ് വാഹനങ്ങളിലോ കയറ്റുക, കരാർ 
വ്യവ സ്ഥ യ നു സ രിച്ച് അവ എത്തി ക്കേണ്ട സ്ഥല ങ്ങ ളിൽ 
ഭദ്രമായി എത്തിക്കുക എന്നിവ കരാറുകാരന്റെ ചുമതലയാണ്. 


( സി ) സ്റ്റോറിനുള്ളിൽ സാധനം ഇറക്കി അടുക്കി 
വയ്ക്കുക, അവയുടെ കണ ക്കു വി വരം സ്റ്റോർ കീപ്പറെ 
രേഖാമൂലം ബോദ്ധ്യ പ്പെ ടു ത്തുക എന്നീ ജോലി കൾ 
സ്റ്റോർ കീപ്പറുടെ നിർദ്ദേശാനുസരണം ചെയ്യണം. 


( ഡി ) കരാർ പ്രകാരമുള്ള ജോലി നിശ്ചിത സമയ 
ത്തിനും കാല താ മസം വരു ത്താ തെയും വിളം ബ ചുങ്കം 
നൽകാൻ ഇടവരുത്താത്ത രീതിയിലും സർക്കാരിന് മറ്റ് രീതിയി 
ലുള്ള അധികചെലവ് വരുത്താതെയും നിർവ്വഹിക്കണം. ഒരു 
സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ നീക്കം 
ചെയ്യുമ്പോൾ കൃത്യതയും സൂക്ഷ്മതയും ദീക്ഷിക്കണം. 
മഴക്കാലത്ത് സാധനങ്ങൾ അയയ്ക്കുമ്പോൾ കേടുവരാത്തവണ്ണം 
ടാർപോളീൻകൊണ്ട് ഭദ്രമായി മൂടിയിരിക്കണം. ഓഫീസ് 
മേധാവിയുടെ നിർദ്ദേശപ്രകാരം എത്തിക്കേണ്ട സ്ഥലത്തു 
തന്നെയാണ് സാധന സാമഗ്രികൾ എത്തിച്ചതെന്ന് ഉറപ്പു 
വരുത്തുകയും വേണം. 


മേഖലാ സ്റ്റേഷനറി ഓഫീസ്, 

( ഒപ്പ്) 
തിരുവനന്തപുരം. അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ. 


